സം 
OFKERALA 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL /TV ( N ) /634/ 2018-20 


GOVERNMENT 


ര 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 18 
18th August 2020 

1196 ചിങ്ങം 2 
2nd Chingam 1196 


നമ്പർ 


33 


Vol. IX 


No. 


Thiruvananthapuram ,, 

Tuesday 


1942 ശാവണം 27 
27th Sravana 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT 


വയസ് 


1 . 


മകൾ 


സുലോചനാഭായി 


61 


Neyyattinkara Taluk 


2 . 


ലൈലഭായി 


59 


പരസ്യം 


3 . 


സരോജം 


57 


( 1) 


4 . 


കോമളം 


55 


നമ്പർ എ1-12901 / 2020 . 


2020 ജൂലൈ 22 . 


5 . 


വിജയൻ 


മകൻ 


53 


6 . 


സെൽവരാജ് 


50 


99 


7 . 


അനിൽകുമാർ 


47 


നെയ്യാറ്റിൻകര താലൂക്കിൽ നെയ്യാറ്റിൻകര വില്ലേജിൽ 
നെയ്യാറ്റിൻകര പി . ഒ . , ഇരുമ്പിൽ കാഞ്ചിവിള പുത്തൻവീട്ടിൽ 
ജ്ഞാനമ്മ മരിച്ചു പോ യ തി നാൽ പരേ തയുടെ പേരിൽ 
ലഭിക്കാനുള്ള ഫാമിലി പെൻഷൻ കുടിശ്ശിക ആനുകൂല്യങ്ങൾ 
വാങ്ങു ന്ന തിനും മറ്റാ വ ശ്യ ങ്ങൾക്കു മായി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ഇരുമ്പിൽ ഗോഡ്സ് 

വിജ യൻ ബോധിപ്പിച്ച് അപേക്ഷയിൻ മേൽ 
നെയ്യാറ്റിൻകര വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാർഡിൻ പ്രകാരം ടിയാൾ 10 -1-2018 - ൽ 
മരിച്ചുപോയതായും പരേതയുടെ നിയമാനുസൃതാവകാശികളായി 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കളും 
ഭർത്താവും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്ന തി നാൽ 
പരേതയുടെ പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികൾ മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


വില്ല യിൽ 


Gaz , No. 33 / 2020 / DTP ( CLR ) . 


97 


18th AUG . 2020) 


COMMISSIONERATE OF LAND REVENUE 


5822 


(2 ) 


( 4 ) 


നമ്പർ എ1-13210 / 2020 . 


2020 ജൂലൈ 17 . 


നമ്പർ എ5-12535 2020. 


2020 ജൂലൈ 23 . 


നെയ്യാറ്റിൻകര താലൂക്കിൽ കാഞ്ഞിരംകുളം വില്ലേജിൽ 
പുതിയ തുറ പി . ഒ . , വഴിമുക്ക്, പരണിയം , ആശാഭവനിൽ 
രാജൻ , സി . മ രിച്ചു പോ യ തി നാൽ പരേ തന്റെ പേരിൽ 
ലഭിക്കാനുള്ള ആശ്രിത നിയമനം, പെൻഷൻ ആനുകൂല്യങ്ങൾ 
എന്നിവ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭി ക്ക ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ 
ആ ൾ , 

സി . എസ് . ബോധിപ്പിച്ച അപേക്ഷയിൻ മേ 
കാഞ്ഞിരംകുളം വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാർഡിൻ പ്രകാരം ടിയാൻ 19-5-2020 - ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 

വയസ് 


നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേജിൽ 
കാരിയോട്, പ്ലാവടി വീട്ടിൽ രവീന്ദ്രൻ , വി . മരിച്ചുപോയതിനാൽ 
പര തതന്റെ പേരിൽ ബാങ്കിൽ 

ഹാജ രാ ക്കു ന്ന തിനും 
മറ്റാ വ ശ്യ ങ്ങ ൾക്കു മായി ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
ലഭി ക്ക ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ വിലാസിനി , ജി . 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ ചെങ്കൽ വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തി വന്ന റിക്കാർഡിൻ 
പ്രകാരം ടിയാൻ 24-5-2020 - ൽ മരിച്ചു പോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 


വയസ് 


1 . 


ഭാര്യ 


48 


1 . 


വിലാസിനി, ജി . 


ഭാര്യ 


81 


ആശ , സി . എസ് . 
രാരി, എ . ആർ . 


2 . 


മകൾ 


16 


2 , 


സതീശകുമാർ , ആർ . വി . 


മകൻ 


58 


3 . 


പീത , ആർ . വി . 


മകൾ 


54 


4 . 


സജികുമാർ, ആർ , വി . 


മകൻ 


50 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനർ സന്താനം ഒന്നാം കക്ഷിയുടെ 
സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അ ന ത രാ വ കാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാ നുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്ര മാണെ ന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും തപാൽ വഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാ നുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും തപാൽവഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 3 ) 


നമ്പർ എ1-13661 2020 . 


2020 ജൂലൈ 30 . 


( 5 ) 


No. A1-122542020 . 


1st July 2020 .. 


നെയ്യാറ്റിൻകര താലൂക്കിൽ പൂവ്വാർ വില്ലേ ജിൽ 
കഞ്ചാംപഴിഞ്ഞി പി . ഒ . , കഞ്ചാംപഴിഞ്ഞി, സി . എസ് . ഭവനിൽ 
എൽ . സ്റ്റീഫൻ മരിച്ചു പോയതിനാൽ പരേ തന്റെ പേരിൽ 
ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ 
സിസിലറ്റ് മേരി , ആർ . ബോധിപ്പിച്ച അപേക്ഷ യിൻ മേൽ 
പൂവ്വാർ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തി 
വന്ന റിക്കാർഡിൻ പ്രകാരം ടിയാൻ 13 -5-2020 - ൽ മരിച്ചു 
പോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 

വയസ് 


Notice is hereby given to all to whom it may 
concern that Shereena , F. residing at Amina Manzil , 
Chamavila, Aithiyoor, Balaramapuram P. O. , Balaramapuram 
Village , Neyyattinkara Taluk , Thiruvananthapuram District, 
Kerala State has applied for a legal heirship certificate to 
submit before the Indian Embassy and to receive all other 
benefits due to her husband M. Seyed Muhamed 
who died on 29-2-2020 . Enquiry conducted through the 
Village Officer, Balaramapuram , Parassala reveals that the 
following persons are the legal heirs of the deceased. 


1 . 


ഭാര്യ 


51 


2 . 


സിസിലറ്റ് മേരി, ആർ . 
സ്റ്റെഫി സ്റ്റീഫൻ 
സ്റ്റാലു സ്റ്റീഫൻ 


മകൾ 


30 


3 , 


26 


; 


SCHEDULE 


SI . 


Name of the 
legal heirs 


Relationship with 

the deceased 


Age 


No. 


1 


Shereena, F. 


Wife 


41 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാ നുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞ വർ മാത്ര മാണെ ന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. താമസിച്ചും തപാൽവഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


2 


Daughter 


19 


3 


Son 


16 


Amina Seyd 
Abdul Kalam Seyyad 
Ashina Sayed 
Abusabeevi , M. 


4 


Daughter 


15 


5 


Mother 


72 


98 


18th AUG . 2020] 


COMMISSIONERATE OF LAND REVENUE 


5823 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


58 


The Father of the deceased is no more . Minor 
Children are under the care and protection of their 
mother. Objection if any against the issuance of the legal 
heirship certificate to the above said persons has to file 
in person before the undersigned within 30 days from the 
date of publication of this notice in the Kerala Gazette . 
Belated application and those sent by post will not be 
considered . 

. 


2 


കെ . ജി . സുകുമാരി 
വിനോദ് കുമാർ , എസ് . 
വിനേഷ്കുമാർ, ആർ . 


മകൻ 


38 


3 


34 


( 6 ) 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


No. A1-134222020 . 

29th July 2020. 
Notice is hereby given to all to whom it may 
concern that Gomathy , J. , residing at Gurukulam , 
Naruvamoodu , Naruvamoodu P. 0. , Pallichal , Pallichal 
Village , Neyyattinkara Taluk , Thiruvananthapuram District, 
Kerala State has applied for a legal heirship certificate to 
receive all benefits due to her son Suresh , G. S. , 
Gurukulam , Naruvamoodu , Naruvamoodu P. O. , Pallichal 
who died on 17-6-2020 . Enquiry conducted through the 
Village Officers, Pallichal and Anchuthengu reveals that 
the following persons are the legal heirs of the deceased . 


(2 ) 


നമ്പർ ജി4-39221 / 2019 . 


2020 ജൂൺ 16 . 


0 


SCHEDULE 


തിരുവനന്തപുരം താലൂക്കിൽ വെങ്ങാനൂർ വില്ലേജിൽ 
വാർഡ് നമ്പർ -20 , ചന്ദ്രഭവനിൽ ചന്ദന , എസ് . എസ് . എന്നവർ 
30- 6 - 2 0 18 - ാം തീയ തി 

മ രണ പ്പെട്ട താ യും വിവിധ 
ആവശ്യങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതയുടെ മാതാവ് സുചിതകുമാരി, വി . എസ് . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ വെങ്ങാനൂർ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതയുടെ അവകാശികളായി 
താഴെപ്പറയുന്ന രണ്ട് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 


Sl . 
No. 


Name of the 
legal heirs 


Relationship with 

the deceased 


Age 


1 


45 


2 


15 


Sapna Dharmaseelan Wife 
Sania Suresh Daughter 
Kareena Suresh 
Gomathy, J. 

Mother 


ബന്ധം 


3 


11 


1 


പിതാവ് 


45 


4 


2 


ഷിബു , കെ . 
സുചിതകുമാരി, വി . എസ് . 


2 


മാതാവ് 


38 


The father of the deceased is no more . Minor 
children are under the care and protection of their mother. 
Objection if any against the issuance of the legal heirship 
certificate to the above said persons has to file in person 
before the undersigned within 30 days from the date of 
publication of this notice in the Kerala Gazette . Belated 
application and those sent by post will not be considered . 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരു വ ന ന്ത പു രം തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


Taluk Office, 
Neyyattinkara.. 


( Sd . ) 
Tahsildar. 


( 3 ) 


നമ്പർ ജി4-13605 2020 . 


2020 ജൂൺ 16 . 


Thiruvananthapuram Taluk 


പരസ്യം 


തിരു വ ന ന്ത പു രം താലൂ ക്കിൽ നേ മം വില്ലേജിൽ 
In . എസ്റ്റേറ്റ് പി. ഒ , സത്യൻ നഗർ , കാർത്തിക , T. C. 53/1388 ( 2 )-ൽ, 
രാജേന്ദ്രൻ എന്നയാൾ 20-6-2019 -ാം തീയതി മരണപ്പെട്ടതായും 
വിവിധ 

ആവശ്യ ങ്ങ ൾ ക്കായി അവ കാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ശോഭന , പി . സമർപ്പിച്ച 
അപേക്ഷ യിൻമേൽ നേമം വില്ലേ ജാഫീ സർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന മൂന്ന് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


കമ 


പേര് 


( 1) 
നമ്പർ ജി4-15143 2020. 

2020 ജൂൺ 16 . 
തിരു വ ന ന്ത പുരം താലൂക്കിൽ നേമം വില്ലേജിൽ 
In . എസ്റ്റേറ്റ് പി . ഒ . , പാപ്പനംകോട്, സത്യൻ നഗർ, കൃഷ്ണാലയം, 
T. C. 51/1341 ( 1)-ൽ, കെ . രാജശേഖരൻ നായർ എന്നയാൾ 
24-6-2013 -ാം തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങൾക്ക് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
കെ . ജി . സുകുമാരി സമർപ്പിച്ച അപേക്ഷയിൻമേൽ നേമം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന മൂന്ന് പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബം 


1 


ശോഭന , പി . 


ഭാര്യ 


55 


2 


മകൻ 


33 


അരുൺരാജ്, ആർ , 
ശ്യാം രാജ്, ആർ . 


3 


32 


99 


